Reg. No.KL/ TV (N )/12 


Government of Kerala 

1901 


KERALA GAZETTE 

EXTRAORDINARY 
PUBL SHED BY AUTHORITY 


7th June 1984 
Vol.XXIX ] Trivandrum , Thursday, 

[No. 464 
17tha Jyaistha 1906 (Saka ) 


GOVERNMENT OF KERALA 
Public Works (D ) Department 

NOTIFICATION 
No. 7398/D1/84 /PW . 

Dated , Trivandrum , 7th June 1981. 
S. R. O. No. 577 /84. – Whercas in exercise of the powers conferred by 
clause ( 1) of article 258 of the Constitution , the President of India , bas in 
Notificat on No. 2/ 4 /63/ Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government 
under the Kerala Land Arquisition Act, 1961 (21 of 1962) , in relation to 
the acquisition of land for the purposes of the Union in ihe Siatc of Kerala ; 

And whereas, it appears to the Government of Kerala that the land 
specified in the Schedule below is needed or is likely to be needed for a 
public purpose , to wit for construction the Alleppey Bye-pass road . 

Now , therefore, notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of sub -section (1) of 
section 3 of the said Act; 

. Under sub -section (4 ) of section 19 of the said Act, the Government 
direct that in vicw of the urgency of the case , the provisions of section 5 of 
the said Act shall not apply to this case. 

SCHEDULE 

District- Alleppey . 
Taluk - Ambalapuzha . 

Village - Alleppey West . 
( The extent given is approximate) 
Sy.e No.--195/1 
Dscription - Dry 
Extent-0.0900 hectare . 

33 /21471J. 


2 


Explanatory Note 
( This does not form part of the notification , but is intended to indicate 
its general purport ). 

The Executive Engineer, National Highways Division has requested 
for acquisition of 0.0900 hectare of land in Alleppey West Village for the 
construction of National Highways Alleppey Bye-pass road . The notifica 
tion is intended to achieve the above purpose . 

എസ്. ആർ. ഒ. നമ്പർ 577184.-- ഭരണഘടനയുടെ 258 -ാം അനുഛേദം 
(1) -ാം ഖൺഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് ഇൻഡ്യൻ 
( പസിഡൻ ° 31-5-1963- ലെ 2-4-1963 ജൂഡീഷ്യൽ II എന്നനമ്പർ വിജ ° ഞാപനം 
മൂലം, കേരള 

സംസ്ഥാനത്തെ യൂണിയൻ ആവശ്യത്തിനായി ഭൂമി 
വിലയ്ക്കെടുക്കുന്നത് 

സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ 
ആക°s ” (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ , കേരള 
സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് അതായത് 
ആലപ്പുഴ ബൈപാസ് റോഡു നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യ 
മുണ്ടായേക്കാമെന്നോ കേരള സർക്കാരിന് തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതുസംബന്ധിച്ച് നോട്ടീസ് ബന°ധപ്പെട്ട എല്ലാ 
പേർക്കും പ്രസ്തുത ആക്°° 3 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ 
പകാരം ഇതിനാൽ നൽകുന്നു. 

(പസ്തുത ആക°5 ° 19 -ാം വകുപ്പ്(4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആകടം 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 

പട്ടിക 

ജില്ല - ആലപ്പുഴ. 
താലുക്ക ° -അമ്പലപ്പുഴ. 

വില്ലേജ് - ആലപ്പുഴ വെസ്ററ്. 
(ഏകദേശ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 
സർവ്വനമ്പർ -495 /1 
വിവരണം - പുരയിടം 
വിസ്തീർണ്ണം--0 . 0900 ഹെക്ടർ 

. വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല , എന്നാൽ അതിന്റെ പൊതു 
ഉദ° ദേശം സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്). 

നാഷണൽ ഹൈവേയിലെ ആലപ്പുഴ ബൈപാസ് റോഡ് നിർമ്മിക്കുന്നതി 
നായി ആലപ്പുഴ വെസ്ററ് വില്ലേജിൽപ്പെട്ട 0. 0900 ഹെക്ടർ 

ഭൂമി 
വിലയ്ക്കെടുക്കണമെന്ന് നാഷണൽ ഹൈവേ ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എൻജിനീയർ അപേക്ഷിച്ചിരുന്നു . മേൽപ്പറഞ്ഞ ആവശ്യം നിറവേറ്റുന്നതി 
നുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 

By order of the Governor, 
K. RAGHAVA KURUP, 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1984 , 


Reg. No.KL/ TV(N )/12 


Government of Kerala 

1984 


go 


KERALA GAZETTE 

EXTRAORDINARY 
PUEL SHED BY AUTHORITY 


[No. 463 


7th June 1984 
Vol. XXIX ] Trivandrum , Thursday, 

17th Jyaistha 1906 (Saka ) 


NOTIFICATION 
UNDER SECTION 13 OF THE KERALA SURVEY AND BOUNDARIES Act, 1961 
Ref, A -4 /82 . 

6th June 1984 . 
1. It is hereby notified under section 13 of the Kerala Survey and 
Boundaries Act, 1961 (Act 37 of 1961) that the survey of the undermentioned 
area is now completd . 

2 . Unless the survey hereby notified is modified by a decree of a Civil 
Court under the provisions of section 14 of the said Act, the records of the 
survey shall be conclusive proofthat the boundaries determined and recorded 
therein have been correctly determined and recorded . 

PARTICULARS OF THE AREA 

Taluk - Ponnani. 
Village -- Ezhuvathiruthy 

Amsom - Kadavanad 
Field Nos. completed - R . S. Nos . — 58 /2 , 58/7, 58 /8A2, 58 /8B2 , 

58/11 , 58/12 , 58/13 , 58/14 , 57/1 , 57/2 , 57 /4A , 57 /4B, 
57 /5A , 57/5B , 57/9, 57/10 , 57/11, 56/8 , 56/9 , 50/4 , 50/19, 45/9, 

45/10 , 45/11, 45/12 . 
· Village - Veliyancode. 

Amsom - Veliyancode 
R. S. Nos. — 3 /3C , 3/4C , 3 /5B, 3/6 , 317 , 3/8 , 4 /9B , 4/11, 44 /1C , 44 /2A . 
44 /2C , 44/7, 50/14 , 50/17 , 49/ 1-2 . 

( Sd .) 
Tirur . 

Special Tahsildar, L. A. (N. H.) 


PRINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984. 


2219188 / T . 


